8th MAY 2018] COMMISSIONERATE OF LAND REVENUE 

4203 
L . A . Notifications and Declarations 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 
ജില്ല - എറണാകുളം. 

- താലൂക്ക് കൊച്ചി. 
ERNAKULAM DISTRICT 

വില്ലേജ് 

റീസർവെ നമ്പരുകൾ 
1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 
- ആക്ടിലെ 6 (1) -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 

ബ്ലോക്ക് നമ്പർ 9 
എളംകുന്നപ്പുഴ 

5, 6 , 7 , 8 , 22, 23 , 24 , 
നമ്പർ ബി2 - 175 / 2018 . 2018 മാർച്ച് 24. 

25 , 26 , 27 , 28 , 51, 52, 
താഴെ പറയുന്ന താലൂ ക്കിലെ താഴെ പറയുന്ന 

53, 54 , 56 , 57 , 58, 59 , 
വില്ലേജുകളിലെ താഴെ പറയുന്ന റീസർവേ നമ്പരുകളിൽപ്പെട്ട 

60 , 390 , 391, 392, 393, 
ഭൂമികളുടെ സർവെ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരി 

394, 469 , 470 , 471, 472 , 

473 , 474 , 475 , 476 , 477 , 
ക്കു ക യാൽ താഴെ പറയുന്ന വില്ലേ ജു ക ളിലെ സർ 

478 
പ്രവർത്തനങ്ങൾ വേഗം തന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ 
പറയുന്ന വില്ലേജുകളിലെ താഴെ പറയുന്ന സർവെ നമ്പരുകൾ 

ബ്ലോക്ക് നമ്പർ 8 
അതിർത്തി തിരിച്ച് സർവെ ചെയ്യുന്നതാണെന്നും 1961 - ലെ 

ഞാറയ്ക്കൽ 

1, 4 , 5, 7 , 279, 280 , 281, 
കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 

282, 284, 287, 288, 291, 
(1) -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . താഴെ 

292 , 293, 296 , 297 , 330, 
പറയുന്ന ഭൂമി കളുടെ അതിരിലോ അഥവാ അവ യോട് 

333, 334, 337 , 338 
ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ 

ബ്ലോക്ക് നമ്പർ 6 
ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ നായരമ്പലം 

225, 224, 223, 218, 217 , 
അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചു കൊടുക്കു 

212 , 210 , 208 , 207 , 2006, 
ന്നതിനും അതോട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും 

187, 186, 185 , 184 , 179 , 
വേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതി 

177 , 178 , 8, 7 , 6, 5 , 4 , 
നുവേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

2 , 1 


ബ്ലോക്ക് നമ്പർ 5 


- പ്രസ്തുത ആക്ടിലെ 6( 2) എന്ന വകുപ്പു പ്രകാരം ഈ 
പരസ്യം താഴെ പറയുന്ന ഭൂമി ക ളിൽ അ വ കാ ശമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടു 
ന്നതാണ്. 


എടവനക്കാട് 


1, 313 , 312 , 311, 309, 
308, 306, 305, 300, 298 , 
299 , 163 , 162, 161, 149 , 
148, 146 , 145 , 141, 140 , 
139 , 136, 135 , 134, 133 , 
132,131 


കുഴുപ്പിള്ളി 


ബ്ലോക്ക് നമ്പർ 1 
1, 2, 4 , 6 , 7, 11, 12, 
13 , 15 , 16 , 17 , 18 , 19 , 
21, 35, 71, 76 , 77 , 67 , 
90, 94, 86 , 83 , 197, 199, 
200 , 204, 206, 2018 , 68 , 
87 , 209, 211, 2012, 2013, 
215 , 216 


പ്രസ്തുത ആക്ടിലെ 6 ( 3 ) എന്ന വകുപ്പു പ്രകാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും 
( എ ) സർ ചെയ്യു ന്ന തി നു വേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യം ഉണ്ടാ യേ ക്കാ വുന്ന വല്ല 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മറ്റു തടസ്സങ്ങളോ 
15 ദിവസത്തിനകം മുറിച്ചു കളയുകയോ നീക്കം 
ചെയ്യു കയോ ചെയ്ത് അ തി രു ക ളോ മറ്റ് 

ലൈനുകളോ വെട്ടി വെടിപ്പാക്കണമെന്നും; 
( ബി ) കൊടി പിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതാത് സമയം ആവശ്യമായേക്കാവുന്ന 
സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ 

ഏർപ്പെടുത്തണമെന്നും; 
( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണ 

മെന്നും മറ്റ് പ്രകാ ര ത്തിൽ പ്രസ്തുത ആകാ 
അ തു ( പകാരം ഉണ്ടാക്കി യിട്ടുള്ള ചട്ട ങ്ങ ളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 
സർവ്വേയർക്ക് നൽകണമെന്നും ഇതിനാൽ ആവശ്യ 

പ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനു സ രിക്കു ന്ന തിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണി 
ക്കാ രെ ക്കൊണ്ട് ചെയ്യിപ്പിക്കു ന്നതും ആയതിന്റെ ചെലവ് 
ആക്റ്റിലും അതു പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതാണ്. 


ബ്ലോക്ക് നമ്പർ 3 
1, 9, 10, 16 , 17 , 257, 
283, 284, 285, 287 , 288 , 
289, 290, 291, 292 


പള്ളിപ്പുറം 


ബ്ലോക്ക് നമ്പർ 2 
1, 6 , 7 , 8 , 9, 14 , 15, 
16 , 19 , 20 , 22 , 23 , 24 , 
25 , 26, 462 , 463 , 464, 
466, 467 , 468 , 469, 470 , 
471, 472 , 473, 474, 475, 
476, 471, 478 , 479 , 480 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ ). 
- ജി . സി . ഡി . എ ., എറണാകുളം. 


285 


